PART IV 
Private Advertisements and Miscellaneous Notifications 


സ്റ്റേഷനറി വകുപ്പ് 
ലഘു ദർഘാസ് പരസ്യം 


നമ്പർ 260 / എ1/2008 / ആർ. എസ്. റ്റി . 


2008 ഫെബ്രുവരി 8. 


2008 - 09 കാലയളവിൽ തിരുവനന്തപുരം മേഖലാ സ്റ്റേഷ 
നറി ആഫീസിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗത കയറ്റിറക്ക് 
ജോലികൾക്കുവേണ്ടി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊ 
ള്ളുന്നു . ദർഘാസുകൾ 2008 മാർച്ച് 14 -ാം തീയതി രാവിലെ 
11 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 165. 

പകർപ്പ് - രൂപ 110 . 
വിശദ വിവരങ്ങൾ എല്ലാം പ്രവൃത്തി ദിവസങ്ങളിലും 
തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ആഫീസിൽ നിന്നും 
നേരിട്ട് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


മേഖലാ സ്റ്റേഷനറി ആഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് സ്റ്റേഷനറി 

കൺട്രോളർ. 


